Kerala Gazette No. 22 dated 1st June 2010 
PART I 


Section iii 


= 


L 


ovt 
1 


WENT CU 


കേരള സർക്കാർ 
നിയമ ( നിയമനിർമ്മാണം-യൂണിഫിക്കേഷൻ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 4455 / ലെഗ്.യൂണി.3/2010/ നിയമം. 


2010 ഏപ്രിൽ 7 
തിരുവനന്തപുരം, - 

| 1932 ചൈതം 17 . 


2010 ഏപ്രിൽ 6 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ ഇനിപറയുന്ന 
ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


കെ . മധുസൂദനൻ നായർ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2010 - ലെ 18 -ാം നമ്പർ ഓർഡിനൻസ് 


2010 - ലെ സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) 

ഓർഡിനൻസ് 
ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിഒന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 

വിളംബരപ്പെടുത്തിയത്. 


1974 - ലെ കേരള സർവ്വകലാശാലാ ആക്ട് , 1975 - ലെ കാലിക്കട്ട് 
സർവ്വകലാശാലാ ആക്ട്, 1985 - ലെ മഹാത്മാഗാന്ധി 
സർവ്വകലാശാലാ ആക്ട്, 1996 - ലെ കണ്ണൂർ 
സർ വ്വ ക ലാ ശാലാ ആക്റ്റ് എന്നിവ 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . — 2009 - ലെ സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് 
(2009 - ലെ 27 ) 2009 ഡിസംബർ 7 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തി 
യിരുന്നതിനാലും; 


| 2009 ഡിസംബർ 29 -ാം തീയതിയിലെ നിയമസഭാ സമ്മേളനത്തിൽ പ്രസ്തുത 
ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് കൊണ്ടുവരുന്നതിനുള്ള 
ഒരു ബിൽ നിയ മ സ ഭ യിൽ അ വ ത രി രി ക്കു ന്ന തിനും പാസ്സാ ക്കു ന്ന തിനും 
കഴിയാതിരുന്നതിനാലും; 


- പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നിലനിർത്തുന്നതിനായി 2010 - ലെ 
സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് ( 2010 - ലെ 8), 2010 ജനുവരി 
22 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയിരുന്നതിനാലും; 


- പ്രസ്തുത ഓർഡിനൻസിനുപകരം സംസ്ഥാന നിയമസഭയുടെ ഒരു ആക്റ്റ് 
കൊണ്ടുവരുന്നതിനുളള ഒരു ബിൽ 323 -ാം നമ്പർ ബില്ലായി പ്രസിദ്ധീകരിച്ചുവെങ്കിലും, 
2010 ഫെബ്രുവരി 24 -ാം തീയതി ആരംഭിച്ച് 2010 മാർച്ച് 31 -ാം തീയതി അവസാനിച്ച് 
അതിന്റെ പതി നാലാം സമ്മേള ന ത്തിൽ, ആയത് അ വ ത രിപ്പി ക്കു ന്നതിനും 
പാസ്സാക്കുന്നതിനും കഴിയാതിരുന്നതിനാലും; 


- ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം ( 2) -ാം ഖണ്ഡം ( എ ) 
ഉപഖണ്ഡപ്രകാരം 2010 - ലെ സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസിന് 
( 2010 - ലെ 8 ) 2010 ഏപ്രിൽ 7 -ാം തീയതി പ്രാബല്യമില്ലാതായിത്തീരുമെന്നതിനാലും; 


പ്രസ്തുത ഓർഡിനൻസിലെ വ്യവസ്ഥകൾ നില നിർത്താ തി രിക്കുന്നപക്ഷം 
വൈഷമ്യങ്ങൾ ഉണ്ടാകുമെന്നതിനാലും ; 


- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

- ഇപ്പോൾ, അതിനാൽ, ഭാരതത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം (1) -ാം 
ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ ഇനി 
പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 

1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ഓർഡിനൻസിന് 2010 - ലെ 
സർവ്വകലാശാലാ നിയമങ്ങൾ ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

( 2 ) ഇത് 2009 ഡിസംബർ 8 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി 
കരുതപ്പെടേണ്ടതാണ്. 


- 2. 1974 - ലെ 17, 1975 - ലെ 5, 1985 - ലെ 12 , 1996 - ലെ 22 എന്നീ ആക്റ്ററ്റുകൾ 
താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഓർഡിനൻസ് നിലവിലിരി 
ക്കുന്ന കാലത്ത്, 1974 - ലെ കേരള സർവ്വകലാശാലാ ആക്റ്റ് , ( 1974 - ലെ 17 ), 1975 - ലെ 
കാലിക്കട്ട് സർവ്വകലാശാലാ ആക്റ്റ്, ( 1975 - ലെ 5), 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വ 
കലാശാലാ ആക്റ്റ് , ( 1985 - ലെ 12 ), 1996 - ലെ കണ്ണൂർ സർവ്വകലാശാലാ ആക്ട് , ( 1996 - ലെ 22 ) 
എന്നിവയ്ക്ക് യഥാക്രമം 3 മുതൽ 6 വരെ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


De 


- 3. 1974 - ലെ 17 -ാം ആക്റ്റിനുള്ള ഭേദഗതി. 1974 - ലെ കേരള സർവ്വകലാശാലാ 
ആക്റ്റിൽ ( 1974 - ലെ 17 ) - 

- ( എ ) 11 -ാം വകുപ്പിലെ (2) -ാം ഉപവകുപ്പിൽ, “അൻപത്തി ആറ് എന്ന വാക്കു 
കൾക്കു പകരം “ അറുപത് എന്ന വാക്ക് ചേർക്കേണ്ടതാണ് ; 


ണ് അടങ്ങിയിരികത്ത് 
മറ്റൊരു നാളേജുകൾ ഉ 


- ( ബി ) 64 -ാം വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്. 

“ 64 എ . ഒരു വിദ്യാ ഭ്യാസ ഏജൻ സി യാൽ അദ്ധ്യാ പ കന്റെ അന്തർ 
സർവ്വകലാശാലാ സ്ഥലംമാറ്റം. -തൽസമയം പ്രാബല്യത്തിലുള്ളഏതെങ്കിലും നിയമ 
ത്തിൽ വിരുദ്ധമായി എന്തുതന്നെ അടങ്ങിയിരുന്നാലും, കേരള സർവ്വകലാശാലയുടെ 
അധികാര പരിധിക്കുകീഴിലും സംസ്ഥാനത്തിനകത്തെ മറ്റൊരു സർവ്വകലാശാലയുടെ 
അധികാര പരിധിക്കുകീഴിലും ഒരു വിദ്യാഭ്യാസ ഏജൻസിക്ക് കോളേജുകൾഉണ്ടെങ്കിൽ, 
മറ്റൊരു സർവ്വകലാശാലയുടെ അധികാരപരിധിക്കുള്ളിലെ ഒരു കോളേജിൽ അത്തരം 
വിദ്യാഭ്യാസ ഏജൻസി നിയമിച്ച ഒരു അദ്ധ്യാപകനെ ഇനി പറയുന്ന വ്യവസ്ഥകൾക്കു 
വിധേയമായി, കേരള സർവ്വകലാശാലയുടെ അധികാര പരിധിക്കുകീഴിലെ ഏതെങ്കിലും 
കോളേജിലേക്ക് സ്ഥലം മാറ്റാവുന്നതാണ്, അതായത്: 


(i) മൂന്നുവർഷത്തെ സേവനം പൂർത്തീകരിച്ച അദ്ധ്യാപകന്റെ രേഖാമൂലമുള്ള 
അഭ്യർത്ഥനയിന്മേൽ മാത്രം സ്ഥലംമാറ്റം നടത്തേണ്ടതാണ് ; 

- ( ii ) ഒരു അദ്ധ്യാപകന്റെമുഴുവൻ സേവന കാലയളവിൽ ഒരു പ്രാവശ്യം 
മാത്രമേ സ്ഥലംമാറ്റം നടത്താൻ പാടുള്ളൂ ; 

(iii) അദ്ധ്യാപകരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ് ; 

(iv ) ഈ വകു പ്പിലെ വ്യവ സ്ഥ കൾ പ്രകാരം സ്ഥലംമാറ്റപ്പെടു ന്ന 
അദ്ധ്യാപകൻ, അദ്ദേഹത്തെ ഏത് സർവ്വകലാശാലയിൽ നിന്നാണോ സ്ഥലംമാറ്റം 
ചെയ്ത് ആ സർവ്വ ക ലാ ശാ ല യിലെ അദ്ദേഹത്തിന്റെ സേവനം ഗണിക്കാതെ, 
സർവ്വകലാശാലയിലെ വിദ്യാഭ്യാസ ഏജൻസിക്കുകീഴിലുള്ള കോളേജുകളിലെ ഏറ്റവും 
ജൂനിയറായിരിക്കുന്നതാണ് ; 

- ( v) സർവ്വകലാശാലയിലെ വിദ്യാഭ്യാസ ഏജൻസിക്കുകീഴിലുള്ളഏതെങ്കിലും 
കോളേജുകളിൽ ഒഴിവ് ഉണ്ടാകുമ്പോഴെല്ലാം, ഏതെങ്കിലും അദ്ധ്യാപകന്റെ ഹോം 
കോളേജ് ഓപ്ഷൻ പ്രസ്തുത ഒഴിവിലേക്ക് നിലവിലില്ലെങ്കിൽ, സ്ഥലം മാറ്റം 
നടത്തേണ്ടതാണ് ; കൂടാതെ 


( vi) ഈ വകുപ്പിലെ വ്യവസ്ഥപകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ 
ഹോം കോളേജ് ഓപ്ഷന് അർഹനായിരിക്കുന്നതും നിലവിലുള്ള അദ്ധ്യാപകർ 
അനുഭവിച്ചുവരുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുംകൂടി അവരെ സർവ്വകലാശാലയിലെ 
അദ്ധ്യാപകരായി കണക്കാക്കേണ്ടതുമാണ്, എന്നാൽ അങ്ങനെയുള്ള അദ്ധ്യാപകർ 
സർവ്വകലാശാലയ്ക്ക് പുറത്ത് നിർവ്വഹിച്ച സേവനങ്ങൾ അവരുടെ ഹോം കോളേജ് 
ഓപ്ഷൻ വിനിയോഗിക്കുന്ന സമയത്ത് പുറത്തുള്ള സേവനമായി പരിഗണിക്കുവാൻ 
പാടുള്ളതല്ല. 

വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “ ഹോം കോളേജ് 
ഓപ്ഷൻ എന്നാൽ ഈ ആക്റ്റിൻകീഴിൽ ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥ 
പ്രകാരം ഒരു അദ്ധ്യാപകൻതന്റെ ഹോം കോളേജിനെ സംബന്ധിച്ച് സർവ്വകലാശാലയിൽ 
നൽകിയ ഓപ്ഷൻ എന്നർത്ഥമാകുന്നു . ”. 

- 4. 1975- ലെ 5 -ാം ആക്റ്റിനുള്ള ഭേദഗതി. 1975 - ലെ കാലിക്കറ്റ് സർവ്വകലാശാലാ 
ആക്റ്റിൽ ( 1975 - ലെ 5), - 

( എ ) 11 -ാം വകുപ്പിലെ ( 2) -ാം ഉപവകുപ്പിൽ, “അൻപത്തി ആറ് എന്ന വാക്കു 
കൾക്കു പകരം “ അറുപത് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്; 

- ( ബി ) 64 -ാം വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: - 

“64 എ . ഒരു വിദ്യാഭ്യാസ ഏജൻസിയാൽ അദ്ധ്യാപകന്റെ അന്തർ സർവ്വകലാ 
ശാലാ സ്ഥലംമാറ്റം . - തൽസമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ 
വിരുദ്ധമായി എന്തുതന്നെ അടങ്ങിയിരുന്നാലും, കാലിക്കട്ട് സർവ്വകലാശാലയുടെ 
അധികാര പരിധിക്കുകീഴിലും സംസ്ഥാനത്തിനകത്തെ മറ്റൊരു സർവ്വകലാശാലയുടെ 


അധികാര പരിധിക്കു കീഴിലും ഒരു വിദ്യാ ഭ്യാസ ഏജൻസിക്ക് കോളേജുകൾ 
ഉണ്ടെങ്കിൽ, മറ്റൊരു സർവ്വകലാശാലയുടെ അധികാരപരിധിക്കുള്ളിലെ ഒരു കോളേജിൽ 
അത്തരം വിദ്യാഭ്യാസ ഏജൻസി നിയമിച്ച ഒരു അദ്ധ്യാപകനെ, ഇനി പറയുന്ന 
വ്യവസ്ഥകൾക്കു വിധേയമായി, കാലിക്കട്ട് സർവ്വകലാശാലയുടെ അധികാര പരിധിക്കു 
കീഴിലെ ഏതെങ്കിലും കോളേജിലേക്ക് സ്ഥലം മാറ്റാവുന്നതാണ്, അതായത്: 

(1 ) മൂന്നു വർഷത്തെ സേവനം പൂർത്തീ ക രിച്ച അദ്ധ്യാ പ കന്റെ 
രേഖാമൂലമുള്ള അഭ്യർത്ഥനയിന്മേൽ മാത്രം സ്ഥലം മാറ്റം നടത്തേണ്ടതാണ്; 


(ii ) ഒരു അദ്ധ്യാപകന്റെ മുഴുവൻ സേവന കാലയളവിൽ ഒരു പ്രാവശ്യം 
മാത്രമേ സ്ഥലംമാറ്റം നടത്താൻ പാടുള്ളൂ; 

(iii) അദ്ധ്യാപകരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ്; 

- (iv) ഈ വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ, 
അദ്ദേഹത്തെ ഏത് സർവ്വകലാശാലയിൽ നിന്നാണോ സ്ഥലംമാറ്റം ചെയ്തത് ആ 
സർവ്വകലാശാലയിലെ അദ്ദേഹത്തിന്റെ സേവനം ഗണിക്കാതെ, സർവ്വകലാശാലയിലെ 
വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ള കോളേജുകളിലെ ഏറ്റവും ജൂനിയറായിരി 
ക്കുന്നതാണ്; 

( v) സർവ്വകലാശാലയുടെ വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ളഏതെങ്കിലും 
കോളേജുകളിൽ ഒഴിവ് ഉണ്ടാകുമ്പോഴെല്ലാം, ഏതെങ്കിലും അദ്ധ്യാപകന്റെ ഹോം 
കോളേജ് ഓപ്ഷൻ പ്രസ്തുത ഒഴിവിലേക്ക് നിലവിലില്ലെങ്കിൽ, സ്ഥലം മാറ്റം 
നടത്തേണ്ടതാണ്; കൂടാതെ 

( vi) ഈ വകുപ്പിലെ വ്യവസ്ഥ പ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ 
ഹോം കോളേജ് ഓപ്ഷന് അർഹനായിരിക്കുന്നതും നിലവിലുള്ള അദ്ധ്യാപകർ 
അനുഭവിച്ചുവരുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുംകൂടി അവരെ സർവ്വകലാശാലയിലെ 
അദ്ധ്യാപകരായി കണക്കാക്കേണ്ടതുമാണ്, എന്നാൽ അങ്ങനെയുള്ള അദ്ധ്യാപകർ 
സർവ്വകലാശാലയ്ക്ക് പുറത്ത് നിർവ്വഹിച്ച സേവനങ്ങൾ അവരുടെ ഹോം കോളേജ് 
ഓപ്ഷൻ വിനിയോഗിക്കുന്ന സമയത്ത് പുറത്തുള്ള സേവനമായി പരിഗണിക്കുവാൻ 
പാടുള്ളതല്ല. 

വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “ ഹോം കോളേജ് 
ഓപ്ഷൻ എന്നാൽ ഈ ആക്ടിൻ കീഴിൽ ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥ 
പ്രകാരം ഒരു അദ്ധ്യാപകൻ തന്റെ ഹോം കോളേജിനെ സംബന്ധിച്ച് സർവ്വകലാശാല 
യിൽ നൽകിയ ഓപ്ഷൻ എന്നർത്ഥമാകുന്നു. ”. 

5. 1985 - ലെ 12 -ാം ആക്റ്റിനുള്ള ഭേദ ഗ തി . - 1985 - ലെ മഹാത്മാഗാന്ധി. 
സർവ്വകലാശാലാ ആക്റ്റിൽ (1985 - ലെ 12 ); 

- ( എ ) 2 -ാം വകുപ്പിൽ, (19 ) -ാം ഖണ്ഡത്തിനുശേഷം ഇനി പറയുന്ന ഖണ്ഡം 
കൂട്ടിച്ചേർക്കേണ്ടതാണ്; അതായത്: 

“( 19എ ) “ പ്രോ -ചാൻസലർ എന്നാൽ സർവ്വകലാശാലയുടെ പ്രോ - ചാൻസലർ 
എന്നർത്ഥമാകുന്നു ; 


( ബി ) III -ാം അദ്ധ്യായത്തിൻ കീഴിലുള്ള ശീർഷകത്തിൽ, “ചാൻസലർ എന്ന 
വാക്കിനു ശേഷം, “ പ്രാ - ചാൻസലർ എന്ന വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്; 

( സി ) 7 -ാം വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 

“8. പാ - ചാൻസലർ. - (1) സംസ്ഥാനത്ത് തത്സമയം വിദ്യാഭ്യാസ വിഷയം 
കൈകാര്യം ചെയ്യുന്ന മന്ത്രി സർവ്വകലാശാലയുടെ പ്രാ - ചാൻസലർ ആയിരിക്കുന്ന 
താണ്. 

- ( 2 ) ചാൻസലറുടെ അഭാവത്തിലോ അദ്ദേഹത്തിന് ജോലി നിർവ്വഹിക്കാൻ 
കഴിയാതിരിക്കുമ്പോഴോ പ്രോ - ചാൻസലർ ചാൻസലറുടെ എല്ലാ അധികാരങ്ങളും വിനി 
യോഗിക്കേണ്ടതും എല്ലാ ചുമതലകളും നിർവ്വഹിക്കേണ്ടതുമാണ്. ; 

( ഡി ) 11 -ാം വകുപ്പിലെ (2 ) -ാം ഉപവകുപ്പിൽ, “ അൻപത്തി ആറ് എന്ന വാക്കു 
കൾക്കു പകരം “ അറുപത്” എന്ന വാക്ക് ചേർക്കേണ്ടതാണ്; 


( ഇ ) 68 -ാം വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 

“68എ . ഒരു വിദ്യാഭ്യാസ ഏജൻസിയാൽ അദ്ധ്യാപകന്റെ അന്തർ സർവ 
കലാശാലാ സ്ഥലം മാറ്റം. - തൽസമയം പ്രാബല്യത്തിലുള്ളഏതെങ്കിലും നിയമത്തിൽ 
വിരുദ്ധമായി എന്തുതന്നെ അടങ്ങിയിരുന്നാലും, മഹാത്മാഗാന്ധി സർവ്വകലാശാലയുടെ 
അധികാര പരിധിക്കു കീഴിലും സംസ്ഥാനത്തിനകത്തെ മറ്റൊരു സർവ്വകലാശാലയുടെ 
അധികാര പരിധിക്കു കീഴിലും ഒരു വിദ്യാഭ്യാസ ഏജൻസിക്ക് കോളേജുകൾ 
ഉണ്ടെങ്കിൽ, മറ്റൊരു സർവ്വകലാശാലയുടെ അധികാരപരിധിക്കുള്ളിലെ ഒരു കോളേജിൽ 
അത്തരം വിദ്യാഭ്യാസ ഏജൻസി നിയമിച്ച ഒരു അദ്ധ്യാപകനെ ഇനി പറയുന്ന 
വ്യവസ്ഥകൾക്കു വിധേയമായി, മഹാത്മാഗാന്ധി സർവ്വകലാശാലയുടെ അധികാര 
പരിധിക്കു കീഴിലെ ഏതെങ്കിലും കോളേ ജി ലേക്ക് സ്ഥലം മാറ്റാ വു ന്ന താ ണ് , 
അതായത്: 

(i) മൂന്നുവർഷത്തെ സേവനം പൂർത്തീകരിച്ച അദ്ധ്യാപകന്റെ രേഖാമൂലമുള്ള 
അഭ്യർത്ഥനയിന്മേൽ മാത്രം സ്ഥലം മാറ്റം നടത്തേണ്ടതാണ്; 

( ii ) ഒരു അദ്ധ്യാപകന്റെ മുഴുവൻ സേവന കാലയളവിൽ ഒരു പ്രാവശ്യം 
മാത്രമേ സ്ഥലംമാറ്റം നടത്താൻ പാടുള്ളൂ; 

(iii ) അദ്ധ്യാപകരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ്; 

(iv) ഈ വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ, 
അദ്ദേഹത്തെ ഏത് സർവ്വകലാശാലയിൽ നിന്നാണോ സ്ഥലംമാറ്റം ചെയ്തത് ആ സർവ്വ 
കലാശാലയിലെ അദ്ദേഹത്തിന്റെ സേവനം ഗണിക്കാതെ, സർവ്വകലാശാലയിലെ വിദ്യാ 
ഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ള കോളേജുകളിലെ ഏറ്റവും ജൂനിയറായിരിക്കുന്നതാണ്; 

- ( v) സർവ്വകലാശാലയുടെ വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ളഏതെങ്കിലും 
കോളേ ജു ക ളിൽ ഒഴിവ് ഉണ്ടാകു മ്പോ ഴെ ല്ലാം , ഏതെ ങ്കിലും അദ്ധ്യാപകന്റെ 


ഹോം കോളേജ് ഓപ്ഷൻ പ്രസ്തുത ഒഴിവിലേക്ക് നിലവിലില്ലെങ്കിൽ, സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ്; കൂടാതെ 

( vi ) ഈ വകുപ്പിലെ വ്യവസ്ഥപ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ 
ഹോം കോളേജ് ഓപ്ഷന് അർഹനായിരിക്കുന്നതും നിലവിലുള്ള അദ്ധ്യാപകർ 
അനുഭവിച്ചുവരുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുംകൂടി അവരെ സർവ്വകലാശാലയിലെ 
അദ്ധ്യാപകരായി കണക്കാക്കേണ്ടതുമാണ്, എന്നാൽ അങ്ങനെയുള്ള അദ്ധ്യാപകർ 
സർവ്വകലാശാലയ്ക്ക് പുറത്ത് നിർവ്വഹിച്ച സേവനങ്ങൾ അവരുടെ ഹോം കോളേജ് 
ഓപ്ഷൻ വിനിയോഗിക്കുന്ന സമയത്ത് പുറത്തുള്ള സേവനമായി പരിഗണിക്കുവാൻ 
പാടുള്ളതല്ല. 

- വിശദീകരണം. - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “ ഹോം കോളേജ് 
ഓപ്ഷൻ എന്നാൽ ഈ ആക്റ്റിൻ കീഴിൽ ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥ 
പകാരം ഒരു അദ്ധ്യാ പ കൻ തന്റെ ഹോം കോളേജിനെ സംബ ന്ധിച്ച് 
സർവ്വകലാശാലയിൽ നൽകിയ ഓപ്ഷൻ എന്നർത്ഥമാകുന്നു . . 

6. 1996 - ലെ 22 -ാം ആക്റ്റിനുള്ള ഭേദഗതി. - 1996 - ലെ കണ്ണൂർ സർവ്വകലാശാലാ 
ആക്സിൽ (1996- ലെ 22), 

- ( എ ) 13 -ാം വകുപ്പ് (2 ) -ാം ഉപവകുപ്പിൽ, “ അൻപത്തി ആറ് എന്ന വാക്കു 
കൾക്കു പകരം “ അറുപത്” എന്ന വാക്ക് ചേർക്കേണ്ടതാണ്; 

( ബി ) 23 -ാം വകുപ്പിൽ “മറ്റ് അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ 
( ഇ ) ഇനത്തിനു ശേഷം, ഇനി പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 

“ (എഫ്) 19 -ാം വകുപ്പിലെ “ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ” എന്ന ശീർഷ 
ക ത്തിൻ കീഴിൽ ( xi) -ാം ഇന ത്തിലെ അംഗ ങ്ങൾക്കിടയിൽ നിന്നും സെനറ്റ് 
തെരഞ്ഞെടുത്ത ഒരംഗം. ”; 

( സി ) 71 -ാം വകുപ്പിനുശേഷം, ഇനി പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

“71എ ഒരു വിദ്യാഭ്യാസ ഏജൻസിയാൽ അദ്ധ്യാപകന്റെ അന്തർ സർവ്വ 
കലാശാലാ സ്ഥലം മാറ്റം . - തൽസമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിൽ 
വിരുദ്ധമായി എന്തുതന്നെ അടങ്ങിയിരുന്നാലും, കണ്ണൂർ സർവ്വകലാശാലയുടെ അധികാര 
പരിധിക്കു കീഴിലും സംസ്ഥാനത്തിനകത്തെ മറ്റൊരു സർവ്വകലാശാലയുടെ അധികാര 
പരിധിക്കു കീഴിലും ഒരു വിദ്യാഭ്യാസ ഏജൻസിക്ക് കോളേജുകൾ ഉണ്ടെങ്കിൽ, മറ്റൊരു 
സർവ്വകലാ ശാ ല യുടെ അധികാ ര പ രി ധിക്കു ള്ളിലെ ഒരു കോളേജിൽ അത്തരം 
വിദ്യാഭ്യാസ ഏജൻസി നിയമിച്ച ഒരു അദ്ധ്യാപകനെ ഇനി പറയുന്ന വ്യവസ്ഥകൾക്കു 
വിധേ യ മാ യി , കണ്ണൂർ സർ വ്വ ക ലാ ശാ ല യുടെ അധികാര പരിധിക്കു കീഴിലെ 
ഏതെങ്കിലും കോളേജിലേക്ക് സ്ഥലം മാറ്റാവുന്നതാണ്, അതായത്: 

(1) മൂന്നുവർഷത്തെ സേവനം പൂർത്തീകരിച്ച അദ്ധ്യാപകന്റെ രേഖാമൂലമുള്ള 
അഭ്യർത്ഥനയിന്മേൽ മാത്രം സ്ഥലം മാറ്റം നടത്തേണ്ടതാണ്; 


( ii) ഒരു അദ്ധ്യാപകന്റെ മുഴുവൻ സേവന കാലയളവിൽ ഒരു പ്രാവശ്യം 
മാത്രമേ സ്ഥലംമാറ്റം നടത്താൻ പാടുള്ളൂ ; 


- (iii ) അദ്ധ്യാപകരുടെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ്; 

(iv ) ഈ വകു പ്പിലെ വ്യവ സ്ഥ കൾ പ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന 
അദ്ധ്യാപകൻ, അദ്ദേഹത്തെ ഏത് സർവ്വകലാശാലയിൽ നിന്നാണോ സ്ഥലംമാറ്റം 
ചെയ്തത് ആ സർവ്വകലാശാ ല യിലെ അദ്ദേഹത്തിന്റെ സേവനം ഗണിക്കാതെ, 
സർവ്വകലാശാലയിലെ വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ള കോളേജുകളിലെ ഏറ്റവും 
ജൂനിയറായിരിക്കുന്നതാണ്; 

( v) സർവ്വകലാശാലയുടെ വിദ്യാഭ്യാസ ഏജൻസിക്ക് കീഴിലുള്ള ഏതെങ്കിലും 
കോളേജു ക ളിൽ ഒഴിവ് ഉണ്ടാകു മ്പോ ഴെ ല്ലാം , ഏതെങ്കിലും അദ്ധ്യാപകന്റെ 
ഹോം കോളേജ് ഓപ്ഷൻ പ്രസ്തുത ഒഴിവിലേക്ക് നിലവിലില്ലെങ്കിൽ, സ്ഥലംമാറ്റം 
നടത്തേണ്ടതാണ്; കൂടാതെ 

( vi ) ഈ വകുപ്പിലെ വ്യവസ്ഥ പ്രകാരം സ്ഥലംമാറ്റപ്പെടുന്ന അദ്ധ്യാപകൻ 
ഹോം കോളേജ് ഓപ്ഷന് അർഹനായിരിക്കുന്നതും നിലവിലുള്ള അദ്ധ്യാപകർ 
അനുഭവിച്ചുവരുന്ന എല്ലാ ആനുകൂല്യങ്ങളോടുംകൂടി അവരെ സർവ്വകലാശാലയിലെ 
അദ്ധ്യാപകരായി കണക്കാക്കേണ്ടതുമാണ്, എന്നാൽ അങ്ങനെയുള്ള അദ്ധ്യാപകർ 
സർവ്വകലാശാലയ്ക്ക് പുറത്ത് നിർവ്വഹിച്ച സേവനങ്ങൾ അവരുടെ ഹോം കോളേജ് 
ഓപ്ഷൻ വിനിയോഗിക്കുന്ന സമയത്ത് പുറത്തുള്ള സേവനമായി പരിഗണിക്കുവാൻ 
പാടുള്ളതല്ല . 

വിശദീകരണം. - ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി “ ഹോം കോളേജ് 
ഓപ്ഷൻ എന്നാൽ ഈ ആക്റ്റിൻ കീഴിൽ ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ടുകളിലെ വ്യവസ്ഥ 
പകാരം ഒരു അദ്ധ്യാപകൻ തന്റെ ഹോം കോളേജിനെ സംബ ന്ധിച്ച് 
സർവ്വകലാശാലയിൽ നൽകിയ ഓപ്ഷൻ എന്നർത്ഥമാകുന്നു . . 

7. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2010 - ലെ സർവ്വകലാശാലാ നിയമങ്ങൾ( ഭേദഗതി) 
ഓർഡിനൻസ് ( 2010 - ലെ 8) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു. 

(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെട്ട പധാ ന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ ചെയ്ത താ യി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, എടുത്തതോ എടുത്തതായി കരുതപ്പെ 
ടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ഓർഡിനൻസിനാൽ ഭേദഗതി ചെയ്ത 
പകാ ര മു ള്ള പ്രധാന ആക്റ്റിൻ കീ ഴിൽ ചെയ്ത തായോ എടു ത്ത തായോ 
കരുതപ്പെടേണ്ടതാണ്. 

ആർ. എസ്. ഗവായ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 
എൻ. കേശവൻ നമ്പൂതിരി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


